सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg. No . രജി. നമ്പർ 
KL /TV( N )/12/2009- 2011 


കര 


VERNMENT 


സർക്ക 


ാർ 
KERALA 


0 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


| 


No . 


Vol . LVI 
വാല്യം 56 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th February 2011 
2011 ഫെബ്രുവരി 15 
26th Magha 1932 
1932 മാഘം 26 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവനന്തപുരം ജില്ലാ കോടതി മുൻപാകെ 

ഒ. പി. ( ജി. ഡബ്ല .) നമ്പർ 326 /2010 
ഹർജിക്കാരി: 

തിരുവനന്തപുരം, കടകംപള്ളിവില്ലേജിൽ 
കരിക്കകം ടി . സി . 79 / 198 - ൽ താമസം 
- ബിജുവിന്റെ ഭാര്യ അനിത . 


എതിർകക്ഷികൾ: ഇല്ല . 
- സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 
ടി നമ്പരിൽ ഹർജിക്കാരിയുടെയും ബിജുകുമാറിന്റെയും മകളായ മൈനർ ഗൗരി, എ . ബി .- 

യ്ക്കുകൂടി അവകാശപ്പെട്ട 
തിരുവനന്തപുരം താലൂക്കിൽ കടകംപള്ളി വില്ലേജിൽ സർവ്വേ നമ്പർ 1866 / 4 - 1- 1- ൽ ഉൾപ്പെട്ട 6.50 സെന്റ്, സർവ്വേ 
നമ്പർ 1866 /4 - 1- ൽ ഉൾപ്പെട്ട 3.50 സെന്റ് വസ്തുവിൽനിന്നും പകുതി അവകാശത്തെ വിലയ്ക്ക് കൊടുക്കുന്നതിന് അധി 
കാരം നൽകുന്നതിനുവേ 

ഹർജിക്കാരി, 

ഹർജി 

ബോധിപ്പിച്ചി 
ട്ടുള്ളതും ടി ഹർജിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ തർക്കങ്ങളോ ഉപ്പ ങ്കിൽ 2011 മാർച്ച് 3 -ാം തീയതി 
11 മണിക്ക് ടി കോടതിയിൽ ഹാജരായി ബോധിപ്പിച്ചു കൊള്ളണമെന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


എസ്. ശ്രീകുമാരി അമ്മ, 
ഹർജിക്കാരിഭാഗം അഡ്വക്കേറ്റ്. 


10 - 1 - 2011. 


ല്ലൂർ മുൻസിഫ് കോടതി മുൻപാകെ 

ഷൻ ഒ . പി. നമ്പർ 13 / 2010 
ഹർജിക്കാർ: 

കൊടുങ്ങല്ലൂർ താലൂക്ക്, മേത്തല വില്ലേജ്, 
ശൃംഗപുരം ദേശത്ത്മൂർക്കനാട്ട് കാരാഞ്ചേരി 
വീട്ടിൽ പ പ ര ത ് ഷ ) ത്ത മ ഷേണായി ഭാര്യ 
( 1) പത്മാവതി, മൂർക്കനാട്ട് കാരാഞ്ചേരി വീട്ടിൽ 
എം . പി . രവീന്ദ്രൻ ഭാര്യ ( 2) ജയന്തിബായ്, 
ടിയിൽ ടി എം . പി. രവീന്ദ്രൻ മകൾ 

(3 ) രശ്മി ആർ. ഷേണായി. 
എതിർകക്ഷികൾ: ഇല്ല . 

മേൽ നമ്പരിലെ 1 -ാം ഹർജിക്കാരിയുടെ മകനും 2 -ാം ഹർജിക്കാരിയുടെ ഭർത്താവും 3 -ാം ഹർജിക്കാരിയുടെ 
പിതാവുമായ 3- 9- 2009- ൽ മരണപ്പെട്ട മൂർക്കനാട്ട് കാരാഞ്ചേരി വീട്ടിൽ രവീന്ദ്രന് അവകാശപ്പെട്ട വിവിധ കമ്പനികളുടെ 
ഷെയറുകൾ പ്രകാരമുള്ള 44,480 (മുഖവില ) അർഹതപ്പെട്ട നിയമപ്രകാരമുള്ള പിൻതുടർച്ചാവകാശികൾ ഹർജിക്കാർ 
മാത്രമാണെന്നും ആയതിന് ര ം ഹർജിക്കാരി പേരിൽ ഒരു സക്സസഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും ബോധിപ്പിച്ച 
മേൽനമ്പർ ഹർജി 31- 3 - 2011- ലേക്ക് വിചാരണയ്ക്കുവെച്ചിരിക്കുന്ന വിവരം സ ക ല മ ാ ന 

പ ് ര യ വ ം ഇതിനാൽ അറിയിച്ചു . 
കൊള്ളുന്നു . 

ഡി. റ്റി . വെങ്കിടേശ്വരൻ, 
7 -1- 2011. ഹർജിഭാഗം അഡ്വക്കേറ്റ്. 


